Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 66csomó 23 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


1 20 


beijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 Abboroldo 1 


PART III 


Stores Purchase 


Animal Husbandry Department 

TENDER NOTICES 


[No.XVII/2012 -13] 


No. B .1252 /2012 . 

25th September 2012 . 
Sealed competitive tenders are invited for the 
Purchase of 2 ml. Glass Vials — 50000 Nos. to Institute of 
Animal Health and Veterinary Biologicals , Palode, 
Thiruvananthapuram . 

The tender should be superscribed “ Tender 
No . XVII/ 2012 - 13 Supply of 2 ml. Glass Vials ” and 
should be addressed to the Director, Institute of Animal 
Health and Veterinary Biologicals, Palode , 
Pacha P . O ., Thiruvananthapuram , Kerala , Pin -695 562 . 
Last date for the receipt of the tender is 31 - 10 - 2012 at 
11 a . m . Late tenders will not be accepted . The tenders 
will be opened at 11. 30 a . m . on 31- 10 - 2012 in 
the presence of the tenderers or their authorized 
representatives may present at that time of opening of 
tender. 


Intending tenderers may apply to the Director, 
Institute of Animal Health & Veterinary Biologicals, 
Palode, Pacha P. O ., Thiruvananthapuram , Pin -695 562 , for 
obtaining the prescribed tender form on which the tender 
should be submitted . Application for the tender form 
should be accompanied by a cash remittance of 400 
(Rupees four hundred only ) and VAT 5 % which is the 
price fixed for a set of tender form and which is not 
refundable . The tender forms are not transferable . Sale of 
the tender forms will be closed at 3 p . m . on 30 - 10 - 2012 . 
Those who have wish to get the tender form by Post may 
send 500 ( Rupees Five Hundred only ) by Money Order 
which includes cost, Taxes , Postal charges etc . Cheques, 
Postal Stamps, Demand Drafts etc . will not be accepted 
towards the cost of tender forms. The forms will not send 
by V . P. P . Duplicate forms if required will be issued at 

200 (Rupees Two hundred only ) and VAT 5 % extra per 
copy . 

Further details if any can be had from this office on 
all working days during office hours. 

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽ സ്, പാലോട്, തിരുവനന്തപുരം എന്ന 
സ്ഥാപനത്തിലെ ആവശ്യത്തിലേക്കായി താഴെ പറയുന്ന 
2 മി. ലി . ഗ്ലാസസ് വയൽസ്-50000 എണ്ണം നൽകുന്നതിന് മുദ്ര 
വച്ച ദർഘാസുകൾക്ഷണിക്കുന്നു. 

- ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിനുപുറത്ത് “ ദർഘാസ് 
നമ്പർ 17 /2012 - 13 2 മി. ലി. ഗ്ലാസസ് വയൽസ് നൽകുന്നതിന് 
എന്ന് രേഖപ്പെടുത്തി ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ 

ഹെൽത്ത് ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, പാലോട്, 
പച്ച പി . ഒ., തിരുവനന്തപുരം, കേരളം, പിൻ - 695 562 എന്ന 
വിലാ സ ത്തിൽ നൽകേണ്ടതാകുന്നു . ദ ർ ഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 31 - 10 - 2012 പകൽ 
11 മണിവരെയാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 31 - 10 - 2012 പകൽ 11.30 
മണിക്ക് ബന്ധപ്പെട്ട ദർഘാസുകാരനോ അംഗീകൃത ഏജന്റോ 
പസ്തുത സമയത്ത് ഹാജരുണ്ടങ്കിൽ അവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർ ഘാ സ് നൽകാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് 
നൽകേണ്ട പ്രത്യേകമായ ഫോറത്തിന് ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച പി . ഒ ., തിരുവനന്തപുരം, 

കേരളം, പിൻ - 695 562 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അപേക്ഷിക്കേണ്ടതാകുന്നു . ഇങ്ങനെയുള്ളഅപേക്ഷയോടൊപ്പം 

ഫോറ വിലയായി നിശ്ചയിച്ചിട്ടുള്ള 400 (നാന്നൂറ് മാത്രം)- ഉം 
5 % നികുതിയും ചേർത്ത് പണമടച്ചതിന്റെ രസീതുകൂടി 
ഹാജരാക്കേണ്ടതാകുന്നു . ഈ തുക മടക്കി നൽകുന്നതല്ല . 
ദർ ഘാ സ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടു ള്ള ത ല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 30 - 10 - 2012 പകൽ 3 മണിക്ക് 
നിർത്തൽ ചെയ്യുന്നതാണ്. ദർഘാസ് ഫോറം തപാലിൽ 
ലഭിക്കണമെന്നുള്ളവർ ഫോറ വിലയും നികുതിയും തപാൽ 
ചാർജ്ജും അടക്കം 500 ( അ ഞ്ഞൂറ് മാതം) 
മണിയോർഡർ ആയി മേൽപ്പറഞ്ഞ വിലാസത്തിൽ 
അയച്ചുതരേണ്ടതാണ്. ഫോറ വിലയായി ചെക്കുകൾ, ഡിമാന്റ് 
ഡാഫ്റ്റുകൾ, തപാൽ സ്റ്റാമ്പുകൾ മുതലായവ 
സ്വീകരിക്കുന്നതോ ഫോറം വി. പി. പി. ആയി അയയ്ക്കുന്നതോ 
അല്ല. ദർഘാസ് പ്രമാണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമുള്ളവർ 
( പതി ഒന്നിന് 200 ( ഇരുന്നൂറ് രൂപമാത്രം)- ഉം 5 % 
നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 


- (2) 

| [ No . XVII / 2012 -13] 
- No. B .1093/ 2012 . 

| 25th September 2012. 
Sealed competitive tenders are invited for the 
Purchase of Cabling of EPABX System (Approximately 350 
meters of new Ten -pair underground cable ) to Institute of 
Animal Health & Veterinary Biologicals , Palode, 
Thiruvananthapuram . 

The tender should be superscribed “ Tender 
No. XVIII/ 2012 -13 Cabling of EPABX System ” and should 
be addressed to the Director, Institute of Animal Health 
and Veterinary Biologicals , Palode , Pacha P. O ., 
Thiruvananthapuram , Kerala , Pin -695 562. Last date for the 
receipt of the tender is 31- 10 - 2012 at 11 a . m . Late tenders 
will not be accepted . The tenders will be opened at 
12 Noon on 31 - 10 - 2012 in the presence of the tenderers or 
their authorized representatives may present at that time 
of opening of tender. 

Intending tenderers may apply to the Director, 
Institute of Animal Health & Veterinary Biologicals , 
Palode, Pacha P. O ., Thriruvananthapuram , Pin -695 562 , for 
obtaining the prescribed tender form on which the tender 
should be submitted . Application for the tender form 
should be accompanied by a cash remittance of 400 
(Rupees four hundred only ) and VAT 5 % which is the 
price fixed for a set of tender form and which is not 
refundable . The tender forms are not transferable . Sale of 
the tender forms will be closed at 3 p . m . on 30 - 10 - 2012 . 
Those who have wish to get tender form by Post may 
send 500 (Rupees Five Hundred only) by Money Order 
which includes cost, Taxes , Postal charges etc . Cheques, 
Postal Stamps , Demand Drafts etc . will not be accepted 
towards the cost of tender forms. The forms will not send 
by V . P. P . Duplicate forms if required will be issued at 

200 (Rupees Two hundred only ) and VAT 5 % extra per 
copy . 

Further details if any can be had from this office on 
all working days during office hours. 

- ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽ സ് , പാലോട്, തിരുവനന്തപുരം എന്ന 
സ്ഥാപനത്തിലെ ആവശ്യത്തിലേക്കായി ( കേബ്ളിംഗ് ഓഫ് 
EPABX സിസ്റ്റംസ് ഏകദേശം 350 മീറ്റർ പുതിയ ടെൻ- പെയർ 
ഗ്രൗണ്ട് കേബിൾ ഇടുന്നതിന്) നൽകുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിനു പുറത്ത് “ദർഘാസ് 
നമ്പർ 18/2012 -13 കേബ്ളിംഗ് ഓഫ് EPABX സിസ്റ്റംസ്” എന്ന് 
രേഖപ്പെടുത്തി ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ 
ഹെൽത്ത് ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, പാലോട്, 
പച്ച പി . ഒ., തിരുവനന്തപുരം, കേരളം, പിൻ- 695 562 എന്ന 
വിലാ സ ത്തിൽ നൽകേണ്ടതാകുന്നു . ദർഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 31 - 10 - 2012 പകൽ 
11 മണിവരെയാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 31- 10 - 2012 പകൽ 12 മണിക്ക് 
ബന്ധപ്പെട്ട് ദർഘാസുകാരനോ അംഗീകൃത ഏജന്റോ പ്രസ്തുത 
സമയത്ത് ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


- ദർ ഘാ സ് നൽകാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് 
നൽകേണ്ട പ്രത്യേകമായ ഫോറത്തിന് ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച പി. ഒ., തിരുവനന്തപുരം, 
കേരളം, പിൻ- 695 562 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അപേക്ഷിക്കേണ്ടതാകുന്നു . ഇങ്ങനെയുള്ളഅപേക്ഷയോടൊപ്പം 
ഫോറ വിലയായി നിശ്ചയിച്ചിട്ടുള്ള 400 (നാന്നൂറ് മാത്രം)- ഉം 
5 % നികുതിയും ചേർത്ത് പണമടച്ചതിന്റെ രസീതുകൂടി 
ഹാജരാക്കേണ്ടതാകുന്നു . ഈ തുക മടക്കി നൽകുന്നതല്ല . 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറത്തിന്റെ വിൽപ്പന 30 - 10 -2012 പകൽ 3 മണിക്ക് നിർത്തൽ 
ചെയ്യുന്നതാണ്. ദർഘാസ് ഫോറം തപാലിൽ ലഭിക്ക ണ 
മെന്നുള്ളവർ ഫോറ വിലയും നികുതിയും തപാൽ ചാർജ്ജും 
അടക്കം 500 (അഞ്ഞൂറ്മാത്രം) മണിയോർഡർ ആയി 
മേൽപ്പറഞ്ഞ വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. ഫോറ 
വിലയായി ചെക്കുകൾ, ഡിമാന്റ് ഡാഫ്റ്റുകൾ, തപാൽ 
സ്റ്റാമ്പുകൾ മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി. പി. 
പി. ആയി അയയ്ക്കുന്നതോ അല്ല. ദർഘാസ് പ്രമാണങ്ങളുടെ 
ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമുള്ളവർ പ്രതി ഒന്നിന് 200 ( ഇരുന്നൂറ് 
മാത്രം) - ഉം 5 % നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 


Institute of Animal Health & 
Veterinary Biologicals, Palode, 
Pacha P . O ., Thiruvananthapuram . 


(Sd.) 
Director: 


